Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . mal. MMIO 
KL/ TV (N )/ 12 /2009 - 2011 


V 
GOVERN 


KERALA 


VMENT OF 

अब 


2 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


1 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LV 
Joeljo 55 


16th February 2010 
2010 OAMOOI 16 
27th Magha 1931 
1931 morelo 27 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


OFFICE OF THE CUSTODIAN (ECOLOGICALLY FRAGILE LANDS ) 
AND CHIEF CONSERVATOR OF FORESTS (WILD LIFE ), 

THIRUVANANTHAPURAM 


NOTIFICATION 


No. EFL .10 -750 /2009 . 


25th January 2010. 


WHEREAS, the Government of Kerala has published Act No . 21 of 2005 , namely , the Kerala Forest ( Vesting and 
Management of Ecologically Fragile Lands) Act , 2003, which came into effect from 2nd day of June 2000 for the 
conservation and management of Ecologically Fragile Lands, minimizing the reduction of degradation of the Eco - System 
and Biological Diversity therein . 


Now , it is hereby notified for the information of the public that the ownership and possession of the land as per the 
details shown in the schedule hereto , in the District of Kollam has been vested with the Government of Kerala free from 
all encumbrances and the right, title and interest of the owner or any other person thereon shall stand extinguished from 
the date of commencement of the Act , i.e. 2nd June 2000 . 


The publication of the notification is made as required under Section 3 (2 ) of the Kerala Forest (Vesting and 
Management of Ecologically Fragile Lands) Act, 2003 as per Government Notification No. 15567/Leg. B1/01/Law dated 
3rd May 2005 and published in Kerala Gazette No. 929 dated 3rd May, 2005 . 


16th FEB. 2010 ] 


FOREST DEPARTMENT 


122 


SCHEDULE 
Details of Ecologically Fragile Lands vested in Government as per Section 3 (1) of Act 21 of 2005 


Boundaries 


Sl.No. 


District 


Taluk 


Forest Division 


Range 


Locality 


Village 


Sy.No. withSub Division 


Extentin Hectares (Approx.) 


North 


East 


South 


West 


(1) 


(2) 


(6 


(7) 


(8) 


(9) 


(10 ) 


(11) 


(12) 


(13) 


Priya 


Reserve 


133.0509 


Pathanapuram 


Forest , 


Achencovil 


Achencovil 


Kollam 


PriyaEstate 


393,/ 1 Pt. 
414 , 415 
416 , 417 
418, 419 
420, 421 
422 , 423 


Reserve 
Forest , 
Vested 
Forest 


Aryankavu 


Estate 
Reserve 
Forest. 
Vested 
Forest 


Priya 
Estate , 


Reserve 
Forest, 

Priya 
Estate , 
Vested 
Forest 


(Sd.) 
Custodian ( Ecologically Fragile Lands) and 

Chief Conservator of Forests (Wildlife ). 


Thiruvananthapuram . 


PUNALUR DIVISION 


TENDER CUM AUCTION NOTICE 


No. PL2 -3244/2009 . 


3rd February 2010 . 


1. It is hereby notified for the information of the public that the right of collection and removal of standing Acacia 
and Eucalyptus trees in the 1995 Eucaluptis Plantation , Karyarakkunnu , Madathara in Anchal Range of this Division 
as specified in the schedule appended below will be sold in Tender cum Auction by the Divisional Forest Officer, 
Punalur or any other officer authorized by him on 25 -2 -2010 at 11 a. m . in the Divisional Forest Office , Punalur subject to 
the terms and conditions of sale of Timber in Government Timber Depots published in Government Gazette No. 50 , 
dated 16 - 12 - 2008 , Page No. 481 to 488 of Forest Sheet as per Pro . (5 )-7698 /08 dated 6 - 12 -2008 of the Chief Conservator 
of Forests (P ), Thiruvananthapuram and as per General Conditions of the sale of tree growth prevailing in the Department. 
In case the notified date happens to be a public holiday the Tender/Sale will be conducted on the next working day at 
the notified place and time. 


2 . The auction will be on lumpsum basis for the right of collection and removal of entire Acacia , Teak , Eucalyptus 
and Maruthi trees growth from the above plantations mentioned in the schedule hereto the area of which has 
been surveyed and demarcated on the ground . 


3. Intending tenderers/ bidders may inspect the trees and satisfy themselves of the quantity and quality of the produce 
before participating in the Tender/Auction . Complaints if any regarding quality and quantity etc . received after the 
Tender/Auction will not be entertained . 


4 . Bidder should appear for the auction in person and nobody will be permitted to bid on behalf of another unless 
valid power of attorney is produced prior to commencement of Auction / Tender. 

5. A supply contractor of Punalur Division or the adjacent divisionswill not be allowed to bid in the Auction / Tender. 


6 . Intending Tenderers/ bidders should produce a certificate from the concerned Village Officer showing their permanent 
address and duly attesting their signature along with Earnest Money Deposit. 


7 . The successful Tenderers /Bidders should give an undertaking thathe is not related to any officer having control of the 
work and that he is not supply contractor of this or any adjacent divisions. If this is proved otherwise it shall result in 
cancellation of the contract and resale of the coupe at his risk and loss . 


16th FEB . 2010 ] 


FOREST DEPARTMENT 


123 


8. No petition or post offer received after seven days of the conduct of the Tender/ Auction sale and post offer which 
is not advantageous by more than 10 % of the original offer where the bid amount is Rs. One Lakh and 
above , and more than 20 % where the original bid amount is less than One Lakh will ordinarily be considered . 
The post offerer will comply with following terms : 

(a ) Offer should be made within seven days of Tender/Auction failing which the offer will not be considered . 
(b ) Offerer should remit double the amount paid by the successful Tenderers/Bidders on the 

Tender/ Auction date . 
(c ) The remittance should be made by the chalan or bank deposit and the bank receipt should be produced 

before the Divisional Forest Officer concerned within seven days from the date of receipt of registered 

notice to that effect. 
The post offerer after satisfying the conditions specified above should execute an agreement before the Divisional Forest 
Officer concerned , pledging the security deposit for the due fulfillment of the above terms. If the 
post offerer satisfied the conditions, a re -auction of the right will be conducted after giving the usual publicity as per rules. 
In the re -auction , the price fetched , if does not comes upto what has been offered by the post offerer, it will be awarded to 
the post offerer at the amount offered by him . If he backs out the security amount remitted by him will be forfeited to Government. 
If however, the bid amount is above what has been offered by the post offerer, the right will be awarded to the highest 
Bidder/ Tenderer in the re -auction and the amount remitted by the post offerer will be released to him . 

9. Further particulars can be had either from the Office of the Divisional Forest Officer or from the Range Officer concerned . 

10 . Intending Tenderers/Bidders should deposit an Earnest Money Deposit of Rs. 10 ,000 (Rupees Ten Thousand only) 
for each coupe for participating in the Tender/Auction . 


11. The successful Tenderers / Bidders have to remit 35 % sale value on the Tender / Auction date . 
12 . The successful Tenderers/ Bidders have to pay VAT, FDT, Income Tax etc . at the rate prevailing from time to time. 


13 . The successful Tenderers/Bidders should execute a bounded agreement on a Stamp Paper worth Rs. 50 after the 
completion of the Tender /Auction . 


14 . The confirmation of the Tender/Auction sale will ordinarily be communicated to the party concerned as early as possible . 
Within 15 days from the date of intimation of the confirmation the successful Tenderers / Bidders shall remit 1/3rd of the balance 
sale value and 5 % Forest Development Tax , VAT and Income Tax at the rate in force and Security Deposit of 10 % for the total 
sale value. The successful Tenderers/Bidders should execute an agreement on a Stamp Paper worth Rs. 50. In case of failure 
to remit the amount within 15 days extension shall be granted by the Divisional Forest Officer for 15 days subject to the realization of 
12 % penal interest. Further extension for 15 days shall be granted by the Divisional Forest Officer 
subject to the realization of 24 % penal interest. In case of failure to remit the amount within the extended period further 
extension for 15 days by the Conservator of Forests and 15 days by the Chief Conservator of Forests 
shall be granted subject to the realization of penal interest at 24 % and 48 % respectively . But all the 
extension periods mentioned above will be within the original contract period . 

15 . The balance 2/3rd sale value should be remitted in two equal instalments by the successful Tenderers/Bidders. 
The first instalment should be remitted within 15 days from the date of agreement and the second instalment 
within 30 days from the date of agreement or within the contract period whichever is earlier. If the 
successful Tenderers/ Bidders fails to remit the above amount within the period mentioned above , 
extension for 15 days by realizing penal interest at 12 % by Divisional Forest Officer concerned , 
extension for 30 days by realizing penal interest at 24 % by the Conservator of Forests concerned and further 
extension for 30 days by the Chief Conservator of Forests concerned by realizing penal interest at 
48 % shall be granted respectively . But all the above extended periods will be within the original contract period . 


16 . The period of contract will be 60 days from the date of intimation of conformation . No extension of period of contract 
shall be granted on ordinary ground . Under very special circumstances, for good and sufficient reasons, the Divisional Forest 
Officer and the Conservator of Forests concerned may grant extension of time for one month and two months 
respectively on realization of penalty or penalties for completion of each work for each month mentioned below : 


(a) For enumerated trees and balance unfelled perhectare or fraction thereof , Rs. 750 per hectare. 
(b ) Unremoved registered logs and unregistered logs - Rs. 100/m3 or fraction thereof. 
(c) Unremoved firewood — Rs. 50 / Tone or fraction thereof. 


16th FEB . 2010] 


FOREST DEPARTMENT 


124 


Penalty will be assessed and realized on timber, firewood as the casemay be which are either uncollected or unremoved during 
the original contract period . The Penalty for the first month shall be realized as the above rates; double 
the rate for the second month and three times of the original rate for the third month shall be realized . 
If the Tenderers/Bidders fail to remove the entire produce within the above extended period , the whole timber and 
firewood collected by the tenders as per the agreement will be forfeited to government and the Tenderers/Bidders have not 
any right on the produce confiscated to Government. In the above circumstances the balance work to be executed by the 
Tenderer shall be completed departmentally and all the loss sustained to Government in this regard shall be realized from the 
Tenderers/Bidders . 


17. The contractor shall at all time during the currency of the contract, keep the coupe boundaries cleared to a width of 
2 meters and keep the cairns intact. 


18. If the value fetched in the resale/re -tender is less than that obtained in the original tender/sale the difference 
between them together with all incidental expenditure to fixing up of the resale including notification charges as assessed 
by the Divisional Forest Officer concerned will be recovered from the defaulting Tenderers/ Bidders through 
legal means including Revenue Recovery Act in force . 


SCHEDULE 


Name of Plantation 


Extent of 
Plantation 


Name of 
Species 


No. of trees 


17. 60 Ha. 


Acacia 


2292 


1995 Eucalyptus 
Plantation , 
Karyarakunnu , 
Madathara in 
Anchal Range 


Eucalyptus 


451 


451 


Earnest Money Deposit - Rs. 10 ,000 for each Plantation / Block . 
Cost of tender form — Rs. 1,000 +KVAT. 
Date and time of issue of tender form — 24 -2- 2010 , 5 p . m . 
Date and time of receipt of tenders — 25 - 2- 2010 , 10 a . m . 
Alternate date and time 6 -3-2010 at 11 a. m . 
Contract Period — 60 days from the date of intimation of confirmation of sale. 

Further details can be had from the office of the undersigned or from the Office of the Range Officer , Anchal on all 
working days . 
Remarks: - If the Tender/ Auction could not be conducted on the notified date due to any other reason the Tender/ 

Auction shall be conducted on 6 - 3 - 2010 at 11 a . m . at the same place . In that case tender forms will be 
issued till 5 p . m . on 5 - 3 - 2010 and the sealed tenders will be accepted till 10 a . m . on 6 - 3 - 2010 . 


പുനലൂർ ഡിവിഷന്റെ അധികാരപരിധിയിൽ വരുന്ന അഞ്ചൽ റെയിഞ്ചിൽപ്പെട്ട കാരയറകുന്ന് മടത്തറ സെക്ഷനിലെ 1995 
യൂക്കാലിപ്റ്റസ് തോട്ടത്തിൽ നിൽക്കുന്നതും എന്യൂമറേറ്റ് ചെയ്തിട്ടുള്ളതും താഴെ പട്ടികയിൽ വിവരിക്കുന്നതുമായ അക്കേഷ്യ, 
യൂക്കാലിപ്റ്റസ്എന്നിവ മുറിച്ച് ശേഖരിച്ച് നീക്കം ചെയ്ത് കൊണ്ടുപോകുന്നതിനുളള അവകാശം 25 - 2-2010 പകൽ 11 മണിക്ക് 
പുനലൂർ ഡിവിഷണൽ ഫോറസ്റാഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മററ് ഉദ്യോഗസ്ഥനോപുനലൂർ ഡിവിഷണൽ 
ഫോറസ്ററാഫീസിൽ വച്ച് 16 -12 -2008- ലെ കേരള ഗസററ് നമ്പർ 50- ൽ 481 മുതൽ 488 വരെയുള്ള ഫോറസ്റ് പേജുകളിൽ ചീഫ് 
ഫോറസ്റ് കൺസർവേറ്റർ ( പാ .) അവർകളുടെ 6- 12- 2008 - ലെ പാ (5) -7698/ 08 -ാം നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുളള ഡിപ്പോ ലേല 
വ്യവസ്ഥകൾക്കും കൂടാതെ താഴെ പറയുന്ന ലേല വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായി ദർഘാസ്/ ലേലത്തിൽ 
പരസ്യമായി വിൽക്കുന്നതാണ്. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദർഘാസിന് മുൻപ് ഓരോ 
കൂപ്പിനും/ ബ്ളോക്കിനും 10 ,000 രൂപ വീതം നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിക്കുന്ന ദർഘാസുകാരൻ/ ലേലക്കാരൻ 
ദർഘാസ്/ ലേലത്തുകയുടെ 35 % തുക ദർഘാസ്/ ലേലദിവസംതന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിയായ ദർഘാസുകാരൻ/ ലേലക്കാരൻ 
നിയമപ്രകാരവും കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ വാറ്, വനവികസന നികുതി, വരുമാന നികുതി, മററ് ബന്ധപ്പെട്ട 
നികുതികൾ എന്നിവ യഥാസമയം അടയ്ക്കേണ്ടതുണ്ട്. 


16th FEB . 2010] 


FOREST DEPARTMENT 


125 


ദർഘാസ്/ ലേല ദിവസം പൊതു അവധിയായി വന്നാലോ മറേറതെങ്കിലും കാരണത്താലോ ദർഘാസ്/ ലേലം നടത്താൻ 
കഴിയാതെവന്നാൽ ടി ദർഘാസ്/ ലേലം അടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തുംവച്ച് നടത്തുന്നതായിരിക്കും. 


- 1. ടെണ്ടർ / ലേലം ഒരു നിശ്ചിത തുകയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിലേക്കായി പട്ടികയിലെ 
തോട്ടങ്ങളിലെ നിൽപ്പ് മരങ്ങളുടെ നീക്കം ചെയ്യൽ സംബന്ധിച്ച ജോലിക്ക് വേണ്ടിയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. 


- 2. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങളുടെ നിൽപ്പ് തിൽപ്പ് കണ്ട് 
ബോധ്യപ്പെടേണ്ടതും അവ സംബന്ധിച്ച് യാതൊരു പരാതികളും ലേലത്തിന് ശേഷം പരിഗണിക്കുന്നതുമല്ല . 


- 3. ദർഘാസുകാരൻ/ ലേലക്കാരൻ നേരിട്ട് ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. നിയമപരമായ പവർ ഓഫ് അറേറാർണി 
ഇല്ലാത്ത പകരക്കാരെ ലേലത്തിൽ പങ്കെടുപ്പിക്കുന്നതല്ല . 


4. പുനലൂർ ഡിവിഷനിലെയും മററ് സമീപ ഡിവിഷനുകളിലെയും സപ്ളെ കോൺട്രാക്ടർമാരെ ടി ദർഘാസ്/ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 


- 5. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ വിലാസവും കൈയൊപ്പും സാക്ഷ്യപ്പെടു 
ത്തിയ ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങിയ സർട്ടിഫിക്കറ്റ് നിരതദ്രവ്യത്തോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 


- 6. വിജയിക്കുന്ന ദർഘാസുകാരന്/ ലേലക്കാരന് പ്രസ്തുത ജോലിയുമായി ബന്ധപ്പെട്ട ആഫീസർമാരുമായോ ആഫീസുമായോ 
ഏതെങ്കിലും തരത്തിലുള്ളബന്ധം ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു ധാരണാപത്രം ദർഘാസ്/ ലേലദിവസം ദർഘാസുകാരൻ/ ലേലക്കാരൻ 
ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ദർഘാസുകാരൻ/ ലേലക്കാരൻ ബന്ധപ്പെട്ട ആഫീസർമാരുമായി 
ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടാൽ ടിയാന്റെ പേരിലുള്ള ദർഘാസ്/ ലേലം റദു ചെയ്ത് ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ ടി കൂപ്പുകൾ പുനർലേലം ചെയ്യുന്നതാണ്. 


- 7. ദർഘാസ്/ ലേലത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകളോ മറേറതെങ്കിലും തരത്തിലുള്ള പരാതി 
കളോ പരിഗണിക്കുന്നതല്ല. ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ലേലത്തുക വരുന്ന കേസുകളിൽ ലേലത്തുകയുടെ 10 % ൽ കുറയാത്ത 
പോസ്റ്റ് ഓഫറുകളും ഒരു ലക്ഷത്തിൽ താഴെ ലേലത്തുക വരുന്ന കേസുകളിൽപ്പെട്ട ലേലങ്ങൾക്ക് 20 % ൽ കുറയാത്ത പോസ്റ് 
ഓഫറുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കൂടാതെ താഴെ പറയുന്ന നിബന്ധനകളും പോസ്ററ് ഓഫറുകൾക്ക് ബാധകമാണ്. 


(1) ദർഘാസ്/ ലേലത്തിൽ 7 ദിവസത്തിനു ശേഷം ലഭിക്കുന്ന പോസ്റ് ഓഫറുകൾ യാതൊരു കാരണവശാലും 

പരിഗണിക്കുന്നതല്ല. 


(2) പോസ്ററ് ഓഫർകാരൻ യഥാർത്ഥ ദർഘാസ്/ ലേലക്കാരൻ ഒടുക്കിയ തുകയുടെ ഇരട്ടി തുക അടയ്ക്കേണ്ടതാണ്. 


(3) ബന്ധപ്പെട്ട പോസ്ററ് ഓഫർ തുകയും മററു നികുതികളും ചെല്ലാൻ മുഖാന്തിരമോ ബാങ്ക് രസീത് വഴിയോ ഈ 

ആഫീസിൽ നിന്നും രജിസ്റർഡ് തപാൽമുഖേന അറിയിച്ച് ഏഴു ദിവസത്തിനുള്ളിൽ ഒടുക്കി ഈ ആഫീസിൽ 
ഹാജരാക്കേണ്ടതാണ്. പോസ്റ്റ് ഓഫർ നൽകുന്ന ദർഘാസുകാരൻ കൂപ്പുകളുടെയും അതിലെ നിൽപ്പു മരങ്ങളുടെയും 
ഗുണനിലവാരവും മററു ദർഘാസ് വ്യവസ്ഥകളും ബോദ്ധ്യപ്പെട്ടശേഷം നിശ്ചിത മുദ്രപത്രത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 


- പോസ്റ്റ് ഓഫറുകാരൻ ടി വ്യവസ്ഥകൾ ബോദ്ധ്യപ്പെട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്ന പക്ഷം ഇതിന്മേൽ ആവശ്യമായ പരസ്യം 
നൽകി ഒരു പുനർലേലം നടത്തുന്നതാണ്. പുനർലേലത്തിൽ ലഭിക്കുന്ന തുക പോസ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുക 
യേക്കാൾ കുറവാണെങ്കിൽ, പോസ്ററ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുകയ്ക്ക് ടിയാന്റെ പേരിൽ ദർഘാസ്/ ലേലം സ്ഥിരപ്പെ 
ടുത്തുന്നതായിരിക്കും. പോസ്ററ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത ലേലത്തുക അടയ്ക്കുന്നതിൽ നിന്നും പിൻമാറുന്നപക്ഷം ടിയാൻ 
അടച്ചിട്ടുള്ള സെക്യൂരിറ്റി തുക സർക്കാരിലേക്ക് കണ്ടു കെട്ടുന്നതാണ്. പുനർലേലത്തിൽ പോസ്ററ് ഓഫറുകാരൻ വാഗ്ദാനം 
ചെയ്ത തുകയേക്കാൾ കൂടുതൽ തുകയ്ക്ക് ലേലം/ ദർഘാസ് നടക്കുകയാണെങ്കിൽ ഉയർന്ന ലേലത്തുകയ്ക്ക് ആ വ്യക്തിയുടെ 
പേരിൽ ലേലം ഉറപ്പിക്കുന്നതും പോസ്റ്റ് ഓഫറുകാരൻ സെക്യൂരിറ്റി തുക തിരികെ നൽകുന്നതുമാണ്. 


- 8. കൂടുതൽ വിവരങ്ങൾക്ക് പുനലൂർ ഡിവിഷണൽ ഫോറസ്റാഫീസിലോ അഞ്ചൽ റെയിഞ്ചാഫീസിലോ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 

- 9. ദർഘാസ്/ ലേലത്തിൽ പങ്ക് ചേരണമെന്നാഗ്രഹിക്കുന്നവർ 10,000 ( പതിനായിരം) രൂപ നിരതദ്രവ്യം ഓരോ കൂപ്പിനും/ 
ബ്ളോക്കിനും കെട്ടിവയ്ക്കേണ്ടതാണ്. 


10. കൂടുതൽ തുകയ്ക്ക് ദർഘാസ്/ ലേലം കൊളളുന്ന ആൾ മൊത്തം ലേലത്തുകയുടെ 35 % തുക ലേലം കഴിഞ്ഞാലുടൻ 
ഒടുക്കേണ്ടതാണ്. ടി തുക ഒടുക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള നിരതദ്രവ്യം സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതും 
ടി കൂപ്പ് ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. - 

11 . ദർഘാസ്/ ലേലം കൊള്ളുന്ന ആൾക്ക് പ്രസ്തുത കൂപ്പിൽ എന്യൂമറേററ് ചെയ്തു നിർത്തിയിരിക്കുന്ന മരങ്ങൾക്ക് മാത്രം 
അവകാശമുള്ളതും തേക്ക്, ഈട്ടി, മററ് മരങ്ങൾ മുതലായവയ്ക്ക് അവകാശമില്ലാത്തതുമാകുന്നു . 

12 . ദർഘാസ്/ ലേലത്തിൽ പങ്കെടുത്ത് കൂടുതൽ തുകയ്ക്ക് ലേലം കൊള്ളുന്ന ആൾ 50 രൂപ മുദ്രപത്രത്തിൽ ഒരു ബൗണ്ടൻ 
ഉടമ്പടി കൂടി ലേലം കഴിഞ്ഞാലുടൻ ഒപ്പ് വയ്ക്കേണ്ടതാണ്. 


16th FEB . 2010 ] 


FOREST DEPARTMENT 


126 


- 13 . ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയുടെമൂന്നിൽ ഒന്നും 
മൊത്തം തുകയുടെ 5 % ഫോറസ്റ് ഡെവലപ്പ്മെന്റ് ടാക്സസും നിലവിലുളള നിരക്കിൽ വില്പന നികുതി, ഇൻകം ടാക്സ് 
എന്നിവകളും ഒടുക്കി മൊത്തം ലേലത്തുകയുടെ 10 % സെക്യൂരിറ്റി ഡെപ്പോസിററും വച്ച് 50 രൂപ മുദ്രപത്രത്തിൽ ഉടമ്പടി 
വയ്ക്കേണ്ടതുമാണ്. 15 ദിവസത്തിനുളളിൽ ടി തുകകൾ ഒടുക്കാതിരുന്നാൽ 12 % പലിശയോടുകൂടി തുകകൾ ഒടുക്കുന്നതിന് 
15 ദിവസത്തെ സമയവും 24 % പലിശയോടുകൂടി വീണ്ടും 15 ദിവസത്തെ സമയവും യുക്തംപോലെ അച്ചൻകോവിൽ ഡിവിഷണൽ 
ഫോറസ്റാഫീസർ അനുവദിക്കുന്നതാണ്. ഈ കാലാവധിക്കുളളിലും തുക ഒടുക്കാതെ വന്നാൽ കൊല്ലം ഫോറസ്റ് 
കൺസർവേറററുടെ യുക്തം പോലെ 24 % പലിശ നിരക്കിൽ 15 ദിവസത്തേക്കും വീണ്ടും 48 % പലിശ നിരക്കിൽ ചീഫ് ഫോറസ്റ് 
കൺസർവേറററുടെ യുക്തംപോലെ സമയം അനുവദിക്കാവുന്നതാണ്. എന്നാൽ മുകളിൽ പറഞ്ഞ കാലാവധികളെല്ലാം കരാർ 
കാലാവധിക്കുള്ളിലായിരിക്കും. 


14 . ബാക്കി മൂന്നിൽ രണ്ട് ലേലത്തുക രണ്ട്തുല്യ ഗഡുക്കളായി ഒടുക്കേണ്ടതാണ്. ആദ്യ ഗഡു കരാർ തീയതി മുതൽ 15 
ദിവസത്തിനകവും രണ്ടാം ഗഡു കരാർ തീയതി മുതൽ ഒരു മാസത്തിനകമോ കരാർ കാലാവധിക്കകമോ ഏതാണോ ആദ്യം ആ 
കാലാവധിക്കുളളിലും ഒടുക്കേണ്ടതാണ്. ടി കാലാവധിക്കുളളിൽ പണം ഒടുക്കുവാൻ കഴിയാതെ വന്നാൽ 12 % പലിശ നിരക്കിൽ 
ഡിവിഷണൽ ഫോറസ്റാഫീസർക്ക് 15 ദിവസത്തേയും 24 % പലിശ നിരക്കിൽ കൊല്ലം ഫോറസ്റ് കൺസർവേറററുടെ 
യുക്തംപോലെ 30 ദിവസത്തേക്കും വീണ്ടും 30 ദിവസത്തേക്ക് 48 % പലിശ നിരക്കിൽ ചീഫ് ഫോറസ്ററ് കൺസർവേറ്ററുടെ 
യുക്തംപോലെയും കാലാവധി നീട്ടിക്കൊടുക്കാവുന്നതാണ്. എന്നാൽ നീട്ടിക്കൊടുക്കുന്ന കാലാവധികളെല്ലാം തന്നെ കരാർ 
കാലാവധിക്കുള്ളിലായിരിക്കും. 


15. മുകളിലെ വ്യവസ്ഥപ്രകാരം നീട്ടിക്കൊടുത്ത കാലാവധിക്കുളളിലും തുക ഒടുക്കി എഗ്രിമെന്റ് വയ്ക്കുന്നതിന് വീഴ്ച 
വരുത്തിയാൽ ലേല ദർഘാസുകാരൻ ഒടുക്കിയിട്ടുളള എല്ലാ തുകയും സർക്കാരിലേക്ക് കണ്ടുകെട്ടി ലേലം റദുചെയ്യുന്നതും 
ലേല ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ടി കൂപ്പ് പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലം ചെയ്യുമ്പോൾ ലാഭം 
ഉണ്ടാവുകയാണെങ്കിൽ ആയതിന് ലേലക്കാരന് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . പുനർലേലത്തിലുണ്ടാകുന്ന എല്ലാ 
നഷ്ടങ്ങളും വീഴ്ചക്കാരിൽ നിന്നും ഈടാക്കുന്നതാണ്. 
-- 16. ലേല ദർഘാസുകാരൻ ബാക്കി തുക മുതലായവ നീട്ടിക്കൊടുത്ത കാലാവധിക്കുളളിലും ഒടുക്കാതിരുന്നാൽ ഉടമ്പടി 
റദ്ദ് ചെയ്ത് ടിയാൻ അടച്ചിട്ടുള്ള മുഴുവൻ തുകകളും സർക്കാരിലേക്ക് കണ്ടുകെട്ടി ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം 
ചെയ്യുന്നതാണ്. പുനർലേലത്തിൽ ലാഭം ഉണ്ടാകുകയാണെങ്കിൽ വീഴ്ചക്കാരന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 

- 17. ഉടമ്പടി കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 60 ദിവസമാണ്. സാധാരണ ഗതിയിൽ 
കൂപ്പിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നതല്ല. എന്നാൽ പ്രത്യേക സാഹചര്യത്തിലും മതിയായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും 
പുനലൂർ ഡിവിഷണൽ ഫോറസ്റാഫീസർ, കൊല്ലം ഫോറസ്റ് കൺസർവേററർ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മാസം 
വീതം താഴെപറയും പ്രകാരം പിഴ ഈടാക്കിക്കൊണ്ട്ഓരോ ജോലിക്കും കാലാവധി നീട്ടിക്കൊടുക്കുന്നതാണ്. 

(i) എന്യൂമറേററ് ചെയ്തതും മുറിക്കാനുളളതുമായ മരങ്ങൾക്ക് ഓരോ ഹെക്ടറിനും അതിന്റെ ഭാഗത്തിനും 

750 രൂപാവീതം. 
(i) നീക്കം ചെയ്യാത്ത രജിസ്റർ ചെയ്തതും അല്ലാത്തതുമായ തടികൾക്ക് ഓരോ ക്യൂ . മീറററിനും അതിൻറ 

ഭാഗത്തിനും 100 രൂപാവീതം. 


(i) നീക്കം ചെയ്യാത്ത വിറകിന് ഓരോ ടണ്ണിനും അതിന്റെ ഭാഗത്തിനും 50 രൂപാവീതം. 


ഒന്നാമത്തെ മാസത്തേക്ക് ടി നിരക്കിലും 2 -ാം മാസത്തേക്ക് ഇതിന്റെ ഇരട്ടിയും 3 -ാം മാസത്തേക്ക് ഒന്നാം മാസത്തെ നിരക്കിന്റെ 
മൂന്നിരട്ടിയും എന്ന ക്രമത്തിൽ പിഴ ഈടാക്കുന്നതാണ്. ഇപ്രകാരം നീട്ടി നൽകുന്ന തീയതിക്കുള്ളിലും നീക്കംചെയ്യാതെ കിടക്കുന്ന 
തടിയും വിറകും കണ്ടുകെട്ടി ഗവൺമെന്റിലേക്ക് മുതൽ കൂട്ടുന്നതും കരാറുകാരന് ആയവയിൽ യാതൊരു അവകാശവും ഉണ്ടാകു 
ന്നതുമല്ല . ഉടമ്പടിക്കാരൻ ചെയ്തു തീർക്കുവാനുള്ള ജോലികൾ ഡിപ്പാർട്ടുമെന്റ് ചെയ്യിക്കുന്നതും ആയതിൽ വച്ചുണ്ടാകുന്ന മുഴുവൻ 
ചിലവും ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 


- 18. കൂപ്പിൽ ശേഖരിച്ച് വയ്ക്കുന്ന ഇലവ്, വട്ട, അൽബീസിയ തടികളും വിറകും നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയ 
മായിട്ടായിരിക്കും നീക്കം ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്നത്. 


19 . പുനലൂർ ഡിവിഷണൽ ഫോറസ്ററാഫീസറുടെയോ അഞ്ചൽ റെയിഞ്ചാഫീസറുടെയോ രേഖാമൂലമുള്ള അനുമതിയോടുകൂടി 
മാത്രമേ കരാറുകാരനോ അയാളുടെ ആളുകളോ കൂപ്പിൽ പ്രവേശിക്കുവാൻ പാടുള്ളൂ. 


- 20. ദർഘാസുകാരൻ/ ലേലക്കാരൻ കൂപ്പിന്റെ കാലാവധി തീരുന്നതുവരെ എല്ലാ സമയവും കൂപ്പിൽ ഉണ്ടായിരിക്കണം. കുപ്പിന്റെ 
ബൗണ്ടറികൾ രണ്ട് മീററർ വീതിയിൽ തെളിയിക്കുകയും ജണ്ടകൾ യഥാവിധി സംരക്ഷിക്കേണ്ടതുമാണ്. 


21. യാതൊരു കാരണവശാലും പ്ളാന്റേഷനിലേയോ റിസർവ്വിലേയോ മററ് മരങ്ങൾക്കും, തടികൾക്കും കേടുപാടുകളോ 
നാശനഷ്ടങ്ങളോ വരുത്തുവാൻ പാടില്ല . അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിന് കരാറുകാരൻ ഉത്തരവാദി ആകുന്നതാണ്. 


16th FEB . 2010 ) 


FOREST DEPARTMENT 


127 


| 22. കൂപ്പിന് പുറത്ത് ഫോറസ്റ് സ്ഥലത്തും തടികളും മറ്റും സൂക്ഷിക്കുന്നതിന് ആവശ്യമെങ്കിൽ ഉടമ്പടിക്കാരന്റെ 
ഉത്തരവാദിത്വത്തിൽ ഡിവിഷണൽ ഫോറസ്ററാഫീസർ അനുവദിക്കുന്നതാണ്. എന്നാൽ അവിചാരിതമായ കാരണങ്ങളാലോ, മോശമായ 
കാലാവസ്ഥമൂലമോ ഉടമ്പടി കാലാവധിക്കുള്ളിൽ ഇവ നീക്കം ചെയ്തുകൊണ്ട് പോകാൻ കഴിയാതെ വന്നാൽ തറവാടക ഇനത്തിൽ 
ഹെക്ടറിന് 250 രൂപ നിരക്കിൽ ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 
- 23. കുപ്പിന് 0.4 കി . മീററർ (2 ഫർലോങ്) ചുററളവിൽ സംഭവിക്കുന്ന എല്ലാവിധ അനധികൃത കുററകൃത്യങ്ങൾക്കും 
കരാറുകാരൻ ഉത്തരവാദിയാകുന്നതാണ്. അനധികൃത കുററങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം ഫോറസ്റ് ഉദ്യോഗസ്ഥരെ 
ഉടമ്പടിക്കാരൻ അറിയിക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടാവുന്നതാണ്. 


24. കരാറുകാരന്റെ സെക്യൂരിററി തുക കാലാവധിക്കുശേഷം കരാറുകാരൻ സെയിൽസ്മാക്സ്, ഇൻകംടാക്സ്, അഗ്രികൾച്ചറൽ 
ഇൻകം ടാക്സ് ഇവയുടെ ക്ളിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് തിരിച്ചു നൽകുന്നതാണ്. എന്നാൽ ടി ഇനത്തിൽ 
ഗവൺമെന്റിലേക്ക് ബാദ്ധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ സെക്യൂരിററി തുകയിൽ നിന്നും ഈടാക്കുന്നതാണ്. 


- 25. ഈ ദർഘാസ്/ ലേലത്തിലെ വകുപ്പുകൾ പ്രകാരം ഗവൺമെന്റിലേക്ക് കിട്ടേണ്ടതായ ഏതൊരു തുകയും ഡിപ്പാർട്ടുമെന്റിൽ 
നിന്നും ആവശ്യപ്പെടുന്ന സമയത്ത് ദർഘാസുകാരൻ/ ലേലക്കാരൻ അടയ്ക്കാൻ വീഴ്ച വരുത്തുന്നപക്ഷം പ്രസ്തുതതുക ഭൂനികുതി 
കുടിശ്ശികയായി പരിഗണിച്ച് നിലവിലുള്ള നിയമപ്രകാരം ഈടാക്കുന്നതാണ്. ഡിവിഷണൽ ഫോറസ്റാഫീസർക്ക് യുക്തമെന്ന് 
തോന്നുന്ന മറ്റ് മാർഗ്ഗങ്ങളിൽ കൂടിയും ഈ തുക ഈടാക്കുവാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. 


- 26. സെയിൽ കൂപ്പുകളെ സംബന്ധിച്ച എല്ലാ പൊതു നിബന്ധനകളും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 


പട്ടിക 


കൂപ്പിന്റെ പേര് 


- ഇനം 


വിസ്തീർണ്ണം 
( ഹെക്ടർ) 


മരങ്ങളുടെ 
എണ്ണം 


17 .60 


2292 


അക്കേഷ്യ 
യൂക്കാലിപ്റ്റസ് 


451 


1995 
യൂക്കാലിപ്റ്റസ് തോട്ടം, 
കാരയകുന്ന്, മടത്തറ, 
അഞ്ചൽ റെയിഞ്ച് 


നിരതദ്രവ്യം ഓരോ ബ്ളോക്കിനും 10, 000 രൂപ വീതം. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,000 + വാററ്. 


ദർഘാസ്/ ലേലത്തീയതിയും സമയവും - 25 - 2- 2010, 11 മണി. 


ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും 24 - 2- 2010 വൈകിട്ട് 5 മണിവരെ. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 25 - 2- 2010, 10 മണിവരെ. 


പകരം തീയതിയും സമയവും- 6 - 3- 2010 , 11 മണി. 


ദർഘാസ്/ ലേലസ്ഥലം ഡിവിഷണൽ ഫോറസ്ററാഫീസ്, പുനലൂർ. 


ഉടമ്പടി കാലാവധി -- ലേല സ്ഥിരീകരണ അറിയിപ്പ് തീയതി മുതൽ 60 ദിവസം വരെ. 


ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഫീസുമായോ അഞ്ചൽ റെയിഞ്ചാഫീസുമായോ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ബന്ധപ്പെടാവുന്നതാണ്. 


റിമാർക്ക് : - ദർഘാസ്/ ലേലം ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസമോ അതിനടുത്ത ദിവസമോ നടക്കാതെ 

വന്നാൽ ടി മരങ്ങളുടെ ദർഘാസ്/ ലേലം 6 - 3- 2010- ൽ ടി സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. 
അങ്ങനെ വന്നാൽ ദർഘാസ് ഫോറങ്ങൾ 5 - 3- 2010 വൈകിട്ട് 5 മണിവരെ വിതരണം ചെയ്യുന്നതും മുദ്രവച്ച 
ദർഘാസ് 6 -3- 2010 പകൽ 10 മണിവരെ സ്വീകരിക്കുന്നതുമായിരിക്കും. 


Office of the Divisional Forest Office, 
Punalur, Kollam. 


( Sd.) 
Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ). 


16th FEB . 2010 ] 


FOREST DEPARTMENT 


128 


ദർഘാസ് പരസ്യം 


പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസ് 
നടത്തുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം 
ദർഘാസ് നട പടികൾ നടക്കാതെ വന്നാൽ 4 - 3 - 2010 - ന് 
ക്രമപ്രകാരം ദർഘാസ് നടപടി നടത്തുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, പുനലൂർ. 


( ഒപ്പ്) 
ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ. 


ചാലക്കുടി ഡിവിഷൻ 
ദർഘാസ് / ലേലപ്പരസ്യം 


നമ്പർ പി . ഡി . 300 / 2009. 

2010 ഫെബ്രുവരി 4. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി പുനലൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
അ ദ്ദേ ഹ ത്തിന്റെ ഓഫീസിൽ 25 - 2 - 2010 - ന് വൈകു 
ന്നേരം 3 മണിവരെ നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറു 
കാരിൽ നിന്നും സീൽചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാ 
ണ്. അന്നേദിവസം പകൽ 3.30 - ന് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ ഹാജരായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസു 
കൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ പ്രസ്തുത തീയതിയിൽ 
നിശ്ചിത സമയത്തിനുള്ളിൽ കിട്ടത്തക്കവണ്ണം തപാൽ വഴിയും 
അയയ്ക്കാവുന്നതാണ്. 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവർത്തിയുടെ പേരും 

രൂപ് 
ഉദ്ദേശ അടങ്കൽ തുകയും 
1 പി. ഡി . 330/ 09 - അഞ്ചൽ റെയിഞ്ചിൽ 

ആനക്കുളം കുടുക്കത്തുപാറ എക്കോ 
ടൂറിസം പ്രോജക്ടിനുവേണ്ടി ഇൻഫർ 
മേഷൻ സെന്റർ, ചെക്ക് പോസ്റ്റ്എന്നിവ 
നിർമ്മാണം- രൂപ 4,90 ,000 

12 ,250 
2 പി . ഡി. 330/ എ / 09 - ടി ടി കുടുക്കത്തു 

പാറയിൽ പടികൾ, കൈവരികൾ 
എന്നിവ സ്ഥാപിക്കുന്ന പ്രവൃത്തി - 
രൂപ് 4,90, 000 

12 , 250 
പി. ഡി. 330/ ബി / 09 ടി കുടുക്കത്തു 
എക്കോ ടൂറിസത്തിനുവേണ്ടി നീരുറവ 
സംരക്ഷണവും, കിണർ, പമ്പ്സൈറ്റ്, 
ജലവിതരണം എന്നിവ രൂപ 1,00,000 2 ,500 
- പി . ഡി . 330/ സി / 09 ടി ടി കലാപരമായി 
രൂപകൽപന ചെയ്ത്പ്രവേശന കവാടം 
നിർമ്മിക്കുന്ന പ്രവൃത്തി- രൂപ 1,00,000 2 ,500 
പി . ഡി. 91/2010 - കൊല്ലം വനശ്രീ 
കോംപ്ലക്സിന്റെ പ്രവേശന മുറിയുടെ 
മുക ളിൽ ജി . എ . മേൽക്കൂര 
സ്ഥാപിക്കുന്ന പ്രവൃത്തി-- രൂപ 1,40,000 3, 500 


നമ്പർ സി . എ1- 5958 / 2008. 

2010 ജനുവരി 29. 
- ചാലക്കുടി ഡിവിഷനിലെ പരിയാരം റെയിഞ്ചിലെ 
താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന തേക്കുതോട്ടങ്ങളിൽ 
നിന്നും ഒന്നാം മെക്കാനിക്കൽ ഇടമുറിവഴി ശേഖരിച്ച തേക്കു 
കഴകളും/ കപ്പുകാലുകളും പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന 
തീയതിയിലും സമയത്തും സ്ഥലത്തും ചാലക്കുടി ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ 16 - 12 - 2008 - ൽ പ്രസിദ്ധീകരിച്ച 
50 -ാം നമ്പർ കേരള ഗസറ്റിൽ പേജ് നമ്പർ 481 മുതൽ 488 
വരെയുള്ള പേജുകളിൽ തിരുവനന്തപുരം ( സംരക്ഷണം) 
വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
പരസ്യപ്പെടുത്തിയിട്ടുള്ള പാ .5 /7698 / 2008 തീയതി 6- 12- 2008 
നമ്പർ വിശദമായ ലേല വ്യവസ്ഥകൾക്കും അതാതു 
സമയത്ത് നിലവിലുളള മറ്റു നിയമങ്ങൾക്കും വിധേയമായി 
ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വില്പന നടത്തുന്നതാണ്. 
ലേദിവസം രാവിലെ 9 മണി വരെ സീൽ ചെയ്ത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 200 രൂപ വിലയും വില്പന 
നികുതിയും ഈടാക്കി ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും നൽകുന്നതാണ്. നിശ്ചിത 
സമയത്തിനു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ലേല നടപടികൾ അതാതു ദിവസം 
രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നതാണ്. ലേലദിവസം 
പൊതുപണിമുടക്കോ ഹർത്താലോ പൊതു ഒഴിവുദിവസമോ 
ആയി വന്നാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തിദിവസം 
നിശ്ചിത സമയത്തും സ്ഥലത്തും വച്ച് നടത്തുന്നതാണ്. 
ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേല 
നിബന്ധനകൾ പ്രകാരമുളള അനന്തര നടപടികൾ 
സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ്/ ലേല വില്പനയിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസ് 
സമർപ്പിക്കുന്നതിനു മുമ്പ് വില്പനയ് ക്ക് വച്ചിരിക്കുന്ന 
ഉല്പന്നങ്ങളുടെ നിൽപ്പു സ്ഥിതിയും അളവുകളും മറ്റു 
വിശദ വിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതും 
ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു 
പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ്/ 
ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പരിയാരം 
റെയിഞ്ചാഫീസിൽനിന്നും അറിയാവുന്നതാണ്. 

മുഴുവനായോ ഭാഗികമായോ ലേലത്തിൽ 
വച്ചിരിക്കുന്ന കഴകൾ ലേലം നടക്കാതെ വന്നാൽ താഴെ 
കാണിച്ചിരിക്കുന്ന മറ്റു തീയതികളിൽ അതേ സ്ഥലത്തും 
സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. വില്പനയ്ക്ക് 
മുഴുവനായോ ഭാഗികമായോ വച്ചിരിക്കുന്ന കഴകളുടെ ലേലം 
നടത്തുന്നതിനും മറ്റു കാരണങ്ങൾ കാണിക്കാതെ തന്നെ ലേലം 
മാറ്റിവയ്ക്കുന്നതിനും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - നും 
രൂപ 1, 000 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 

കരാറുകാരന്റെ യോഗ്യത " സി യും ഉപരിയും. 
നിർമ്മാണ കാലാവധി 3 മാസം. 
ദർഘാസിനാവശ്യമുള്ള പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 
പു ന ലൂർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കമായോ 
മണിയോർഡർ ആയോ അയച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കു ന്ന താ ണ് . ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ചു 
നൽകുന്നതല്ല. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസു 
കളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ 
പ്രവർത്തിക്കും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടില്ല . കരാറുകാർ ദർഘാസിനോടൊപ്പം 
നിർദ്ദിഷ്ട മാതൃകയിൽ 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രാരംഭ കരാർ 
കൂടി സമർപ്പിക്കേ ണ്ട താ ണ്. പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത 
ദർഘാ സു കൾ നിര സിക്കു ന്ന താ ണ്. ദർഘാസ് ദിവസം 
ഏതെ ങ്കിലും കാര ണ വ ശാൽ അവ ധി യാ യാൽ അടുത്ത 


16th FEB . 2010 ] 


FOREST DEPARTMENT 


| 129 


- നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾഉണ്ടെങ്കിൽ 
ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം താഴെ 
പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 

1. പോസ്റ്റ് ഓഫർ തരുന്ന ലോട്ടുകൾക്ക് 
ഓരോന്നിനും വില ഒരു ലക്ഷത്തിൽ 
കുറവാണെങ്കിൽ അതിന്റെ 20 ശതമാനം വില 
കൂടുതലും ഒരു ലക്ഷത്തിൽ കൂടുതലുളള 
തുകയ്ക്ക് 10 ശതമാനവും ഏറ്റവും കുറഞ്ഞ 
വാഗ്ദാനം നൽകണം. 


ലേലത്തുകയും, 20, 000 രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്തം 
വിലയുടെ 35 % (മുപ്പത്തിയഞ്ച് ശതമാനം) ലേലത്തുക 
കുറഞ്ഞത് 20,000 ( ഇരുപതിനായിരം) രൂപയും കൂടിയത് 1,00,000 
( ഒരു ലക്ഷം) രൂപയും എന്ന കണക്കിൽ ലേല ദിവസംതന്നെ 
അടയ്ക്കേണ്ടതാണ്. ലേലത്തുകയുടെ 35 % വരുന്ന തുക ഒരു 
ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ വരുന്ന തുക 7 
പ്രവൃത്തി ദിവസത്തിനകം ഡിപ്പോ/ റെയിഞ്ച് ഓഫീസർ 
നിർദ്ദേശിക്കുന്ന ട്രഷറിയിൽ അടച്ച് രസീത് ഹാജരാക്കേണ്ടതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിനു മുമ്പായി 
ലേല വസ്തുക്കളുടെ അളവ്/ ഗുണം എന്നിവ സ്വയം 
പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 


- പട്ടിക 


- മുകളിൽപ്പറഞ്ഞ പ്രകാരമുളള സാധുവായ പോസ്റ്റ് 
ഓഫറിനോടൊപ്പം ഓഫർ തരുന്ന ഓരോ 
ലോട്ടിന്റെയും 50 % (അമ്പത് ശതമാനം) വില 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ മാറ്റാവുന്ന, 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
ചാലക്കുടിയുടെ പേരിൽ എടുത്ത ഡിമാന്റ് 
ഡാഫ്റ്റ് ആയോ ചാലക്കുടി സർക്കാർ 
ട്രഷറിയിൽ ചെലാൻ മുഖാന്തിരമോ 
അടയ്ക്കേണ്ടതാണ്. 


തോട്ടം/ 
റെയ്ഞ്ച് 


കഴകളുടെ ഏകദേശ ലേല സ്ഥലം/ 
അളവ് (എണ്ണം) 

താൽക്കാലിക 
മൂന്നാം നാലാം അഞ്ചാം 

ഡിപ്പോ 
- കപ്പുകാൽ 
തരം തരം തരം 


1946 


ക 
. 


2003 
കാരിക്കടവ് 
(1934 FFA ) 
തേക്ക് തോട്ടം 


1458 


രാമവർമ്മ 
തേക്ക് തോട്ടം 


ലേലത്തീയതിയും സമയവും 24- 2- 2010 രാവിലെ 11 മണി. 

അടുത്ത ലേലത്തീയതികൾ - 24 -3 - 2010 രാവിലെ 11 മണി, 
21-4 - 2010 രാവിലെ 11 മണി. 

കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ- 0480 
2701340 , ഇ - മെയിൽ ( dfochdy @ asianetindia.com.) പരിയാരം 
റെയിഞ്ചാഫീസിലോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


5 . 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 

( ഒപ്പ്) 
ചാലക്കുടി ഡിവിഷൻ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
ചാലക്കുടി. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


VAZHACHAL DIVISION 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, ചാലക്കുടി 
ഡിവിഷൻ, ചാലക്കുടി. പി . ഒ. - 680 307 - നാണ് 

പോസ്റ്റ് ഓഫറുകൾ സമർപ്പിക്കേണ്ടത്. 
4. പോസ്റ്റ് ഓഫറിൽ നൽകിയിരിക്കുന്ന വിലയ്ക്ക് 

ലോട്ടുകൾ എടുത്തുകൊള്ളാമെന്ന് 50 രൂപ 
മുദ്രപ്പത്രത്തിൽ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് 
നൽകേണ്ടതാണ്. 
നിബന്ധനകൾ പ്രകാരം സാധുവായ പോസ്റ്റ് 
ഓഫറുകൾ ലഭിച്ചാൽ ബന്ധപ്പെട്ട ലോട്ടുകളുടെ 
ലേലം റദുചെയ്യുന്നതും അടുത്ത പൊതു 
ദർ ഘാസ്/ ലേല ദിവസം ടി ലോട്ടുകൾ 

പുനർലേലം ചെയ്യുന്നതുമാണ്. 
6 . ലേലം വിളിക്കുമ്പോൾ പോസ്റ്റ് ഓഫറിൽ 
നൽകിയിരിക്കുന്ന വില അപ്സൈറ്റ് പസായി 
ലേലം നടത്തുന്നതും ലേലത്തിൽ ദർഘാസിൽ 
ഉയർന്ന വില നൽകുന്നവരുടെ ലേലം 
സ്ഥിരീകരിക്കുന്നതുമായിരിക്കും. ഉയർന്ന 
വില യ് ക്ക് ലേലം/ ദർഘാസ് കൊളളാൻ 
ആളില്ലാത്തപക്ഷം പോസ്റ്റ് ഓഫർ നൽകിയ 
ആളുടെ പേരിൽ ലേലം സ്ഥിരീകരിക്കു 
ന്നതായിരിക്കും. 
ലേലം/ ദർഘാസ് നടത്തുമ്പോൾ ലോട്ടുകൾക്ക് 
കൂടുതൽ വില ലഭിക്കുകയും മറ്റൊരാളുടെ 
ലേലം/ ദർഘാസ് ഉറപ്പിക്കുകയും ചെയ്യുന്നപക്ഷം 
പോസ്റ്റ് ഓഫറിനോടൊപ്പം നൽകിയ സെക്യൂരിറ്റി 
തുക മടക്കിക്കൊടുക്കുന്നതും, പോസ്റ്റ് ഓഫർ 
വിലയ്ക്ക് നൽകുന്നപക്ഷം സെക്യൂരിറ്റി തുക 
ബാക്കി വിലയിലേക്ക് വകവെയ്ക്കുന്നതും 
പോസ്റ്റ് ഓഫർ നൽകിയ ആൾ 
പിൻ മാറുന്നപക്ഷം സകരിറ്റി തുക 
സർക്കാരിലേക്ക് കണ്ടു കെട്ടി മുതൽ 

കൂട്ടുന്നതുമാണ്. 
ലേലത്തിന് നിരതദ്രവ്യം 20 ,000 ( ഇരുപതിനായിരം ) 
രൂപയാണ്. ലേലം വിളിച്ചെടുക്കുന്ന ആൾ മൊത്തം 
ലേലസംഖ്യ 20 ,000 രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ 


TENDER NOTICE 
No . D -4696/2009 . 

30th January 2010 . 
Competitive tenders in sealed covers superscribing 
the name of the works are invited by the undersigned for 
and on behalf of the Governor of Kerala from registered 
contractor in Public Works Department. 


| Sl . 


Name of Work with 

P. A. C. 


EMD 
Rs. 


No . 


2 


Construction of an Anti- Poaching camp 
shed at Pathadippalam in Sholayar Range 
2009- 2010 --Rs. 2,65,000 

- 6,700 
Construction of an Elephant Proof 
Trench around the Anti- Poaching camp 
shed at Pathadippalam in Sholayar Range 
2009 -2010 - Rs. 1,40,000 

3 ,500 


16th FEB . 2010 ] 


FOREST DEPARTMENT 


130 


Cost of tender form - Rs. 600 + VAT for Sl. No. 1 and 
Rs. 400 + VAT for Sl. No . 2 . 


Last date and time of sale of tender form 
24-2 -2010, 1 p . im . 


മായിരിക്കും. 2010 ഫെബ്രുവരി മാസം 24- ന് ഏതെങ്കിലും 
കാരണവശാൽ ടി ജോലിയുടെ/ഏതെങ്കിലും ജോലിയുടെ 
ദർഘാസ് നടക്കാതിരിക്കുകയാണെങ്കിൽ ടി ജോലികളുടെ/ 
ജോലിയുടെ ദർഘാസ് വീണ്ടും 2010 മാർച്ച് 1- ന് വൈകുന്നേരം 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 


| Last date and time of receipt of tenders - 24 -2 -2010 , 
3 p . m . 


- Date and time of opening of tender - 24- 2 - 2010 , 
3 .30 p . m . 


- ദർഘാസ് സമർപ്പിക്കേണ്ട ദിവസം ഒരു പൊതു ഒഴിവ്/ 
ഹർത്താൽ ദിവസമായി വരികയാണെങ്കിൽ തൊട്ടടുത്ത 
പവ്യത്തി ദിവസം ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന 
ദിവസമായി കണക്കാക്കുന്നതാണ്. 


Next date of tender - 1- 3 - 2010 . 
Period of completion — 60 Days. 
Class of registration - A , B , C , 

All rules regarding tenders in Public Works 
Department and Forest Department will be applicable to 
this tender also . Further details can be had from the 
Office of the Divisional Forest Officer, Vazhachal 
Division , Chalakudy P. O ., Pin -680 307, Telephone 
No. 0480 -2701713, email -dfovzl @ gmail. com . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, വാഴച്ചാൽ താഴെ പട്ടികയിൽ വിവരിക്കുന്ന 
പ്രവർത്തികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽ സരസ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ താഴെ പറയുന്ന 
തീയതിക്കും സമയത്തിനും കിട്ടത്തക്ക വിധം 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദ വിവരങ്ങളും 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, വാഴച്ചാലിന്റെ 
ചാലക്കുടിയിലുള്ള ഓഫീസിൽ നിന്നും ദർഘാസ് 
സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് രണ്ടു ദിവസം മുമ്പ് 
മുതൽ ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന ദിവസം ഉച്ചയ്ക്ക് 
1 മണിവരെ പ്രവൃത്തി ദിവസങ്ങളിൽ ദർഘാസ് ഫോറത്തിന്റെ 
വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്ന 
തുക യാതൊരു കാരണവശാലും തിരികെ കൊടുക്കുന്നതല്ല. 
ദർഘാസ് പ്രമാണങ്ങൾ കേരള പൊതുമരാമത്തുവകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ 
പാടില്ലാത്തതുമാകുന്നു . ആദായ നികുതി കുടിശ്ശിക 
വരുത്തിയവരുടെ ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 

വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ പേരിൽ 
പണയപ്പെടുത്തിയതും ദേശീയ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ 
നിന്നും ലഭിക്കുന്നതുമായ നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് 
ഡാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. പരസ്യത്തിൽ ഏകദേശ അടങ്കൽ 
തുകയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദർഘാസ് സമയത്ത് 
അടങ്കൽത്തുകയിൽ വ്യത്യാസം വരാവുന്നതാണ്. 


പട്ടിക 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽതുകയും 


നിരത് 
ദ്രവ്യം 
രൂപ 


- 1 


6 ,700 


ഷോളയാർ റെയിഞ്ചിൽ പത്തടിപ്പാലത്തിനടുത്ത് 
ഒരു ആന്റീ പോച്ചിംഗ് ക്യാംമ്പ് ഷെഡിന്റെ 
നിർമ്മാണം 2009- 10 - രൂപ 2,65,000 
ഷോളയാർ റെയിഞ്ചിൽ പത്തടിപ്പാലത്തിനടുത്ത് 
ഒരു ആന്റീ പോച്ചിംഗ് ക്യാംമ്പ് ഷെഡ്ഡിന്റെ 
ചുറ്റും എലിഫെന്റ് പൂഫ് ടൈഞ്ചിന്റെ 
നിർമ്മാണം 2009- 10 - രൂപ 1,40,000 


- ദർഘാസ് സ്വീകരിച്ചശേഷം പ്രവർത്തി ലഭിച്ച കരാറുകാരൻ 
കരാർ വയ്ക്കാതെ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഈ കാരണം 
കൊണ്ട് പസ്തുത പ്രവർത്തി വേറെ കരാറുകാരെ 
ഏൽപ്പിക്കേണ്ടിവന്നാൽ തന്മൂലം സർക്കാരിനുണ്ടാകുന്ന എല്ലാ 
കഷ്ട നഷ്ടങ്ങളും ആദ്യ കരാറുകാരനിൽ നിന്നും 
ഈടാക്കുന്നതിന് 50 രൂപ മുദ്രപത്രത്തിൽ ഒരു സമ്മതപത്രം 
എഴുതി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


3,500 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
600 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 400 + വാറ്റ്. 


-- കേരള പൊതുമരാമത്ത് വകുപ്പിലും കേരള വനം 
വകുപ്പിലും നിലവിലുള്ള ദർഘാസ് സംബന്ധിച്ച എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ ഓഫീസ് സമയത്ത് ഈ ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. ഫോൺ നമ്പർ 0480 - 2701713, 
M -690108 dfovzl @ gmail.com . 


പ്രവർത്തി തീർക്കേണ്ട കാലാവധി 60 ദിവസം. 


കരാറുകാരന്റെ ക്ലാസ് - എ , ബി, സി. 


ദർ ഘാസുകൾ 2010 ഫെബു വരി മാസം 24 - ന് 
വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
3 .30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസറോ അ ദ്ദേ ഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതുറക്കുന്നതു 


Office of the 
Divisional Forest Officer , 
Vazhachal Division , 
Chalakudy. 


( Sd.) 
Divisional Forest Officer . 


16th FEB . 2010] 


FOREST DEPARTMENT 


131 


- ചാലക്കുടി ഡിവിഷൻ 

ദർഘാസ്പരസ്യം 


ദർഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 1- നും 2- നും 
രൂപ 300 + വാറ്റ്, ക്രമനമ്പർ 3 - ന് രൂപ 400 + വാറ്റ്. 


നമ്പർ സി . ഡി . - 3741/ 2009. 


2010 ഫെബ്രുവരി 1. 


പ്രവൃത്തിതീർക്കേണ്ടകാലാവധി - 30 - 3- 2010 . 

കരാറുകാരന്റെ യോഗ്യത എ , ബി , സി, ഡി ക്ലാസ്സുകൾ. 
മുകളിൽ 1, 2 എന്നീ ക്രമനമ്പരുകളിൽ പറയുന്ന പ്രവൃത്തികൾക്ക് 

പി . ഡബ്ലിയു . ഡി. ഇലക്ട്രിക്കൽ വിംഗിന്റെ അംഗീകൃത കരാറു 
- കാർക്കുമാത്രമേപങ്കെടുക്കുവാൻ പാടുള്ളു. 


- ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് 23 -2- 2010 വൈകുന്നേരം 3 മണിവരെ 
കേരള പൊതു മ രാ മത്ത് വകു പ്പിൽ രജി സർ 
ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറു 
കാ രിൽ നിന്നും മത്സ ര സ്വ ഭാ വമുള്ള ദർഘാ സു കൾ 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ളമുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 23- 2 - 2010 വൈകുന്നേരം 
3.30 - ന് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്.എന്തെങ്കിലും 
കാര ണ ത്താൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും 
ജോലികൾ ക്കോ മുഴു വൻ ജോലികൾക്കോ ദർഘാസുകൾ 
സമർപ്പിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ അവശേഷിക്കുന്ന ജോലികൾക്കുള്ള 
ദർഘാസുകൾ 27 - 2 - 2010 - ന് ഉച്ചകഴിഞ്ഞ്3.30 മണിക്കുംഅന്നേ 
ദിവസവും അവശേഷിച്ച എല്ലാ ജോലികൾക്കും ദർഘാസുകൾ 
സമർപ്പിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ പിന്നീട് അവശേഷിക്കുന്ന ജോലി 
കൾക്കുള്ളദർഘാസുകൾ 2 -3 -2010 - ന് ഉച്ചകഴിഞ്ഞ് 3.30 മണിക്കും 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥനോഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിശദ വി വ ര ങ്ങളും 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പകൽ 1 മണിവരെലഭിക്കുന്ന 
താണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണ 
വശാലും മടക്കി ലഭിക്കുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ 
അന്യോന്യം കെമാ റു വാൻ പാടി ല്ലാ ത്തതുമാകു ന്നു . 
നിരതദ്രവ്യം ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ് 
ചെയ്ത്ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട് പ്രവൃത്തിയുടെ പേര് 
എഴുതി ദർഘാസുകളോടൊപ്പം അടക്കം ചെയ്തിരിക്കണം. 
ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കപ്പെടുന്നതാണ്. 


ദർഘാസ് സ്വീകരിച്ചശേഷം പ്രവൃത്തി ലഭിച്ച കരാറു 
കാരൻ എഗ്രിമെന്റ് വച്ച് ജോലി ഏറ്റെടുക്കാതെ വീഴ്ചവരുത്തുന്ന 
പക്ഷം പ്രസ്തുത പ്രവൃത്തിവീഴ്ചവരുത്തിയ കരാറുകാരന്റെ 
നഷ്ടോത്തര വാദിത്വത്തിൽ പുനർദർഘാസ് ചെയ്യുന്നതും 
ഇപ്രകാരം പുനർ ദർഘാസ്മൂലം സർക്കാരിന് വരുന്ന 
നഷ്ടങ്ങൾക്ക് ഒറിജിനൽ കരാറുകാരൻ ഉത്തരവാദിയായിരി 
ക്കുന്നതും അപകാരം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വീഴ്ചവരുത്തിയ 
കരാറുകാരന്റെ സ്ഥാവരജംഗമ സ്വത്തുക്കളിൽ നിന്ന് റവന്യൂ 
റിക്കവറി ആക്ട് പ്രകാരം ഈടാക്കുന്നതിന് 50 രൂപ മുദ്രപ്രത 
ത്തിൽ ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതുമാണ്. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


- 1 ആറേശ്വരം ഗാർഡ് സ്റ്റേഷൻ നമ്പർ 1- ന്റെ 

റീ വയറിംഗ് ജോലികൾ രൂപ 24,000 


600 


ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന ദിവസം ഒരു പൊതു 
ഒഴിവായി വരുന്നപക്ഷം അടുത്ത പ്രവൃത്തിദിവസം ദർഘാസ് 
സമർപ്പിക്കേണ്ട അവസാന ദിവസമായി കണക്കാക്കുന്നതാണ്. 
കേരള പൊതുമരാമത്ത്വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച 
മറ്റെല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 


2 ആറേശ്വരം ഗാർഡ് സ്റ്റേഷൻ നമ്പർ 2 - ന്റെ 

റീ വയറിംഗ് ജോലികൾ- രൂപ 24,000 


600 


3 ആറേശ്വരം ഗാർഡ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ 
കിണർ താഴ്ത്തുന്നതിനും ക്വാർട്ടേഴ്സിലേക്ക് 
പ്ലമ്പിംഗ് ജോലികൾ ചെയ്യുന്നതിനും - 
രൂപ 70 , 000 


ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസ്, 
ചാലക്കുടി. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


1,750 


പാലക്കാട് ഡിവിഷൻ 


പുനർ ദർഘാസ് / ലേലപരസ്യം 


നമ്പർ പി -7098 /2008 . 

2010 ജനുവരി 23. 
- പാലക്കാട് ഡിവിഷൻ, ഒലവക്കോട് റെയിഞ്ച്, മുണ്ടൂർ സെക്ഷൻ പരിധിയിൽ അനധികൃത കൈയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത 
വനഭൂമിയിൽ നിൽക്കുന്ന താഴെ പട്ടിക പ്രകാരമുള്ള റബ്ബർ മരങ്ങൾ കരാറടിസ്ഥാനത്തിൽ മുറിച്ചുനീക്കം ചെയ്യുന്നതിനുള്ള അവകാശം 
പുനർ ദർഘാസ്/ ലേലം 2 - 3- 2010 പകൽ 3 മണിക്ക് പാലക്കാട് ഡിവിഷണൽ ഓഫീസിൽവച്ച് നടത്തുന്നതാണ്. 2 - 3 - 2010 - ൽ ലേലം 
നടന്നില്ലെങ്കിൽ അതേ ലേല വ്യവസ്ഥയിലും അതേ സ്ഥലത്തും, സമയത്തും 6 - 3 - 2010 - നും അന്നും നടന്നില്ലെങ്കിൽ 10 - 3- 2010 - നും ലേലം 
നടത്തുന്നതായിരിക്കും. 10,000 രൂപയുടെ നിരതദ്രവ്യം ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ, പാലക്കാട്എന്ന പേരിൽ മാറാവുന്ന ഡ്രാഫ്റ്റായി 
ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ്/ ലേലത്തിൽ ഉയർന്ന നിരക്ക്നൽകുന്നയാൾ തുകയുടെ 10 % സെക്യൂരിറ്റിയായി 
ഡി. ഡി. ആയോ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ പേരിൽ പ്ലഡ്ജ് ചെയ്ത ട്രഷറി സേവിംഗ്സ് അക്കൗണ്ടിൽ നിക്ഷേപമായോ 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിനോടൊപ്പം 50 രൂപയുടെ മുദ്രപത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടിയും വയ്ക്കേണ്ടതാണ്. 
മുദ്രവച്ച ദർഘാസുകൾ നിരതദ്രവ്യം അടച്ചശേഷം 2 - 3 - 2010 പകൽ 2 മണി വരെ സ്വീകരിക്കുന്നതാണ്. 


16th FEB . 2010] 


FOREST DEPARTMENT 


132 


പട്ടിക 


വില്ലേജ് 


പ്രദേശം 


ടെ 


ക്രമ 
നമ്പർ 


വി. എഫ്. സി. വിസ്തീർണ്ണം ബ്ലോക്ക് 
- ഐറ്റം നമ്പർ (ഏക്കർ) 

126/4 11.55 1 


ഏകദേശ 
മരങ്ങൾ 


മ ര ങ്ങ ളു 
| പ്രായം 


- 1 


പറളി 


തലപ്പൊറ്റ 


11. 55 


1544 


1544 


20 വർഷം 


പറളി- 1 


തലപ്പൊറ്റ 


126/ 4 


- 


4.5 


4 . 5 


358 


2 -(Bit-I) 
(Bit- II ) 


8 
15 


3, 
, 


284 


കേരളശ്ശേരി 


പുല്ലാന്നിമല 


126 / 2 


6 . 11 


765 


25 


, 


- പട്ടികയിൽ പറയുന്ന ബ്ലോക്ക്- 2 - ന്റെ ടെണ്ടർ/ ലേലം 2 - 7 -2009 - ന് നടത്തിയതാണെങ്കിലും ആയതിന് പോസ്റ്റ്ഓഫർ ലഭിച്ചതി 
നാലാണ്പുനർ ദർഘാസ്/ ലേലം നടത്തുന്നത്. 


- മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനുള്ള കാലാവധി ഉടമ്പടി തീയതി മുതൽ 30 ദിവസം വരെയാണ്. താൽപ്പര്യമുള്ളവർ ദർഘാസ് | 
ലേലത്തിനു മുൻപ് മരങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതാണ്. ദർഘാസ്/ ലേലം ഏതെങ്കിലുമോ, എല്ലാമോ, സ്വീകരിക്കുന്നതിനോ, 
നിരാകരിക്കുന്നതിനോ ഉള്ള പൂർണ്ണാധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസറിൽ നിക്ഷിപ്തമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ്/ ലേലം പ്രസ്തുത ദിവസം നടത്താനോ പൂർത്തിയാക്കാനോ കഴിയാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം നടത്തുന്ന 
തായിരിക്കും. ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്ററുടെ ( സംരക്ഷണം) 2 - 12 - 2009 -ാം തീയതിയിലെ Pro. - 5/ 6835 /09 നമ്പർ പ്രകാരമുള്ള ലേല 
വ്യവസ്ഥ ബാധകമാണ് ( ഗസറ്റ് നമ്പർ- 50 തീയ്യതി 22 - 12 - 2009). ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ തിരിച്ചറിയലിനുവേണ്ടി 
ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ്/ വില്ലേജാഫീസറുടെ സർട്ടിഫിക്കറ്റ്/ ഇൻകംടാക്സ് പാൻ കാർഡ് കൊണ്ടുവരേണ്ടതാണ്. ദർഘാസ്/ ലേല 
വ്യവസ്ഥകളുടെ കൂടുതൽ വിവരങ്ങൾ പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ നിന്നോ, ഒലവക്കോട് റെയിഞ്ചാഫീസിൽ നിന്നോ 
പ്രവൃത്തിദിവസങ്ങളിൽ ലഭ്യമാക്കാവുന്നതാണ്. ടെണ്ടർ ഫോറം 100 രൂപയും നിലവിലുള്ള വിൽപ്പന നികുതിയും ഒടുക്കി 2 - 3- 2010 - ന് 
ഉച്ചക്ക് 1 മണിവരെ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, 
പാലക്കാട്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


SCHEDULE 


EMD 


PARAMBIKULAM WILDLIFE DIVISION 


SI. 
No . 


Name of work with 
- PAC 


Rs. 


TENDER NOTICES 


No. D -362/2010 . 


28th January 2010 . 


Competitive tenders in sealed covers are invited from 
the eligible registered contractors of the PWD, Kerala for 
the works scheduled below . The interesting tenderers 
should submit tenders in prescribed tender forms with 
the name of the work superscribed . The tender forms will 
be issued from the office of the undersigned on working 
days from 28- 2 - 2010 to 2 -3 - 2010 (upto 1 p . m .). The 
tenders will be accepted upto 3 p . m . on 2- 3-2010 and the 
tender will be opened at 4 p . m . on 2 - 3- 2010 at the office 
of the undersigned in the presence of tenderers who 
choose to be present. If the tender could not be held 
on 2 -3 - 2010 , it will be held on 5 -3 -2010 at the same place 
and time. 


Providing & fixing Ceiling, Electrification & 
Water supply - arranegment in 1st floor of 
Dormitory at Anappady in Sungam 
| Range - - Rs. 1 , 00 , 000 

2,500 
Furnishing and other balance work in 
Nature Study Hall Phase IV at Anappady 
in Sungam Range - Rs. 2 ,00 ,000 

5,000 
Construction of Information Centre Phase - II 
at Anappady in Sungam Range Rs. 2,50,000 6 ,250 
Furnishing and development of Interpretative 
tools in Information Centre at Anappady 
in Sungam Range - Rs. 2, 50,000 

6,250 
Providing & fixing of false ceiling and 
Electrification for Interpretation Centre at 
Anappady in Sungam Range Rs. 2,50,000 6 ,250 


Cost of tender form - Rs. 400 + VAT for 
Sl. Nos. 1, 2 . and Rs. 500 + VAT for others . 


16th FEB . 2010] 


FOREST DEPARTMENT 


133 


Maximum time of completion — 1 month . 

ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2 ഇവയ്ക്ക് 

- രൂപ 400 + വി. നി ., മറ്റുളളവയ്ക്ക് രൂപ 500 + വി. നി . 
Address — The Wilidlife Warden,Parambikulam Wildlife 
Sanctuary, Thunacadavu (PO ), Anappady, 

ജോലി തീർക്കേണ്ട പരമാവധി സമയം 1 മാസം. 
Palakkad -678 661 

ദർഘാസ് സമർപ്പിക്കേണ്ട മേൽവിലാസം - വൈൽഡ് 

ലൈഫ് വാർഡൻ, പര മ്പിക്കുളം വന്യ ജീവി സങ്കേതം, 
Phone: 04253 -245005 

തൂണക്കടവ് ( പി . ഒ ) ആനപ്പാടി, പാലക്കാട്- 678 661 
Web address :www . keralaforest . org 

- ദർഘാസ് പമാണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
The tender forms and other particulars can be had 

താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
from the office of the undersigned from 28 - 2 - 2010 to 

28 - 2- 2010 മുതൽ 2 - 3- 2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർഘാസ് 
on 2-3 - 2010 upto 1 p. m . on application in writing and on 

പമാണത്തിന്റെ വില രൊക്കം പണ മാ യോ 
payment of the value of documents (not refundable ) either 

മണിയോർഡറായോ (മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം 
in cash or by money order. The tenderers should execute 

അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും 

ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . 
a preliminary agreement on Kerala Stamp Paper worth Rs . 
50 along with the tenders. All other conditions are as 

ദർഘാസിനോടൊപ്പം 50 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ 
usually followed in the PWD , Kerala. Tender documents 

ഒപ്പു വച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ട 
issued are not transferable. The EMD should be endorsed 

താണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
in favour of the Wildlife Warden , Parambikulam and 

സംബ ന്ധിച്ച് നില വി ലു ളള എല്ലാ വ്യവ സ്ഥ കളും ഈ 

പവ്യത്തിക്കും ബാ ധ ക മാ ണ് . നിശ്ചിത നിര ത ദ വ്യം 
should clearly show the name of the work and name and 

വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ പേരിൽ 
address of the tenderers . Incomplete and defective 
tenders will be summarily rejected . 

ജോലിയുടെ പേരും കരാ റു കാ രന്റെ പേരും പൂർണ്ണ 

മേൽവിലാസവും ആലേഖനം ചെയ്ത് നിശ്ചിത സമയത്തിനു 
പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷൻ വാർഡന്റെ 

ള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണവും നിശ്ചിതസമയത്ത് 
കാര്യാലയത്തിലേക്ക് താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് കേരള 

ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു കാരണവശാലും 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റർ ചെയ്തിട്ടുളള യോഗ്യത 

സ്വീകരിക്കുന്നതല്ല. 
യുളള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര്ആലേഖനം 
ചെയ്തിട്ടുളള മുദ്രവച്ച് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ No. D -364/2010 . 

28th January 2010. 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 28- 2- 2010 മുതൽ 

Competitive tenders in sealed covers are invited from 
2 - 3 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തിദിവസ 

the eligible registered contractors of the PWD , Kerala for 
ങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 2 - 3 - 2010 , 

the works scheduled below . The interesting tenderers 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 

should submit tenders in prescribed tender forms with 
4 മണിക്ക്താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽവച്ച് 

the name of the work superscribed . The tender forms will 

be issued from the office of the undersigned on working 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നി ദ്ധ്യ ത്തിൽ 
ദർഘാസ് തുറന്നു പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത 

days from 28 - 2 - 2010 to 3 - 3 - 2010 (upto 1 p . m .). The 
ദിവസം എന്തെ ങ്കിലും കാര ണ വ ശാൽ ടെണ്ടർ 

tenders will be accepted upto 3 p . m . on 3 -3 -2010 and the 

tender will be opened at 4 p . m . on 3-3 - 2010 at the office 
നട ക്കാതിരുന്നാൽ 5 - 3 - 2010 - ന് നിശ്ചിത സ്ഥലത്തും 

of the undersigned in the presence of tenderers who 
സമയത്തുംവീണ്ടും ടെണ്ടർ നടത്തുന്നതായിരിക്കും. 

choose to be present. If the tender could not be held on 
കമ ജോലിയുടെ പേരും 

നിരതദ്രവ്യം 3 - 3 - 2010 , it will be held on 5 -3 - 2010 at the same place and 
നമ്പർ അടങ്കൽ തുകയും 

രൂപ 

time. 
ആനപ്പാടി ഡോർമിറററിയുടെ ഒന്നാം നിലയിൽ 

SCHEDULE 
സീലിംഗ്, വൈദ്യുതികരണം, ജലവിതരണം 

SL. Name of work with 

EMD 
എന്നിവയുടെ വികസനം - രൂപ 1,00, 000 

2 ,500 - No . 

- PAC 
- ആനപ്പാടി നാച്വർ സ്റ്റഡ് ഹാളിന്റെ (4 -ാം ഘട്ടം) 

(1) 
ബാക്കി പണി ക ളും ഫ ർ ണിഷിംഗും 
രൂപ 2,00,000 

5 ,000 

Development of Old Information Centre in to 
3 ആനപ്പാടിയിൽ ഇൻഫർമേഷൻ സെന്ററിന്റെ 

Tourist Sensitisation Centre at Anappady 
in Sungam Range — Rs. 1,50 ,000 

3 ,150 
2 -ാം ഘട്ടം നിർമ്മാണം - രൂപ 2,50 ,000 | 6 , 250 

Development of Intercom facility including 
ആനപ്പാടിയിൽ ഇൻഫർമേഷൻ സെന്ററിൽ 

laying and fittings at Anappady 
ഇന്റർപിസ്ട്രേറ്റീവ് ടൂൾസിന്റെ വികസനവും 

Rs. 1,00,000 

2 , 500 
ഫർണിഷിംഗും രൂപ 2,50,000 

6 ,250 

Development of Resting place in 1st floor 
5 ആന പാ ടി ഇന്റർപിട്ടേഷൻ സെന്ററിന്റെ 

of Anappady IB in Sungam Range 
വൈദ്യുതികരണവും, സീലിംഗും -രൂപ 2,50,000 6,250 

Rs. 1 ,00 ,000 

2,500 


16th FEB. 2010 ] 


FOREST DEPARTMENT 


134 


(1 ) 


(2 ) 


4 


5, 000 


Development of Generator shed and Cabling 
charges for supporting emergency power 
supply at Anappady - Rs. 2, 00, 000 
Development of Vehicle porch & landscaping 
for Division Office compound at Anappady 
Rs. 1, 50 , 000 


3 ,150 


Cost of tender form - Rs. 400 + VAT. 
Maximum time of completion — 1 month . 
Address — The Wilidlife Warden ,Parambikulam Wildlife 

- Sanctuary, Thunacadavu (PO ), Anappady, 

Palakkad- 678 661 
Phone : 04253 -245005 
Web address :www . keralaforest. org 


കമ ജോലിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ അടങ്കൽത്തുകയും 

രൂപ് 
1 ആ ന പാ ടി യിലെ പഴയ ഇൻഫർമേഷൻ 

സെൻററിനെ ടൂറിസ്റ്റ് സെൻസിറ്റൈസേഷൻ 

സെൻററായി വികസിപ്പിക്കൽ - രൂപ 1, 50,000 3, 150 
-- ആ ന പ്പാ ടി ഇ ന്റ ർ കോം സൗകര്യം 
വികസിപ്പിക്കൽ - രൂപ 1,00,000 

2,500 
3 ആനപ്പാടി ഐ . ബി. യുടെ ഒന്നാം നിലയിൽ 

വിശ്രമസ്ഥലത്തിന്റെ വികസനം- രൂപ 1,00,000 2,500 
-- ആ ന പ്പാ ടി യിൽ അടിയന്തിര വൈദ്യുതി 

വിതരണത്തിന് വേണ്ടിയുള്ള ജനറ്റോർ ഷെഡിന്റെ 
വികസനവും വയറിംഗും- - രൂപ 2,00,000 

5 ,000 
5 ആനപ്പാടി ഡിവിഷൻ ഓഫീസ് കോംപൗണ്ടിൽ 

വാഹന ഷെഡിന്റെയും ലാൻഡ്മെയ്പിംഗിന്റെയും 
വികസനം - രൂപ 1,50,000 

3, 150 


The tender forms and other particulars can be had 
from the office of the undersigned from 28 - 2 - 2010 to 
3 - 3 - 2010 upto 1 p . m . on application in writing and on 
payment of the value of documents (not refundable ) either 
in cash or by money order. The tenderers should execute 
a preliminary agreement on Kerala Stamp Paper worth 
Rs. 50 along with the tenders. All other conditions are as 
usually followed in the PWD , Kerala . Tender documents 
issued are not transferable. The EMD should be endorsed 
in favour of the Wildlife Warden , Parambikulam and 
should clearly show the name of the work and name and 
address of the tenderers. Incomplete and defective 
tenders will be summarily rejected . 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വി . നി . 
ജോലി തീർക്കേണ്ട പരമാവധി സമയം 1 മാസം. 
ദർഘാസ് സമർപ്പിക്കേണ്ട മേൽവിലാസം - വൈൽഡ് 
ലൈഫ് വാർഡൻ, പരമ്പിക്കുളം വന്യജീവി സങ്കേതം,തൂണക്കടവ് 
( പി . ഒ ) ആനപ്പാടി, പാലക്കാട്- 678 661 

- ദർഘാസ് ( പമാണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
28 - 2- 2010 മുതൽ 3 - 3- 2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർഘാസ് 
( പമാണത്തിന്റെ വില രൊക്കം പണമായോ 
മണിയോർഡറായോ ( മടക്കി കൊടുക്കുന്നതല്ല) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും 
ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . 
ദർഘാസിനോടൊപ്പം 50 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ 
ഒപ്പു വച്ച് ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേ 
ണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച് നില വി ലു ളള എല്ലാ വ്യവ സ്ഥ കളും ഈ 
പ്രവൃത്തിക്കും ബാധ ക മാ ണ് . നിശ്ചിത നിര ത ദ വ്യം 
വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ പേരിൽ 
ജോലിയുടെ പേരും കരാ റു കാ രന്റെ പേരും പൂർണ്ണ 
മേൽവിലാസവും ആലേഖനംചെയ്ത് നിശ്ചിത സമയത്തിനു 
ള്ളിൽ സമർപ്പിക്കേ ണ്ട താ ണ് . നിര ത ദ്രവ്യം അപൂർണ്ണവും 
- നിശ്ചിത സമ യ ത്ത് ലഭിക്കാ ത്ത തു മായ ദർഘാസുകൾ 
- യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷൻ വാർഡന്റെ, 
കാര്യലയത്തിലേക്ക്താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് കേരള 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റർ ചെയ്തിട്ടുള്ള യോഗ്യത 
യുളള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര്ആലേഖനം 
ചെയ്തിട്ടുളള മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ താഴെ ഒപ്പുവച്ച് 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 28 - 2 - 2010 മുതൽ 
3 - 3- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തിദിവസ 
ങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 3 - 3 - 2010, 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 
4 മണിക്ക്താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ വച്ച് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യ ത്തിൽ 
ദർഘാസ് തുറന്നു പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത 
ദിവസം എന്തെങ്കിലും കാര ണ വ ശാൽ ടെണ്ടർ 
നട ക്കാതിരുന്നാൽ 5 - 3 - 2010 - ന് നിശ്ചിത സ്ഥലത്തും 
സമയത്തുംവീണ്ടും ടെണ്ടർ നട ത്തു ന്നതാ യിരി ക്കും . 


( Sd.) 
Wildlife Warden, 
(For and on behalf of 
the Governor of kerala ). 


Office of the Wildlife 
Warden , Parambikulam. 


